PART IV 
Private Advertisements and Miscellaneous Notifications 


മേഖലകൾ 


മഞ്ചേരി നഗരസഭ 


( എ ) പ്രാഥമിക മേഖല : 


വിജ്ഞാപനം 


(1) വാർഡുകൾ 7, 13, 31, 32 


നമ്പർ ആർ1. 6310 / 08. 


2008 ഒക്ടോബർ 20. 


26- 3-2007 - ലെ സ . ഉ . ( എം . എസ് .) നമ്പർ 166 / 07 ത . സ്വ . ഭ. വ . 
2 - 4- 2008 - ലെ സ . ഉ. ( എം . എസ് .) നമ്പർ 104/ 08 ത . സ്വ. ഭ. വ . 
എന്നീ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ചേരി 
നഗരസഭാ പ്രദേശത്തെ എല്ലാ കെട്ടിടങ്ങളുടെയും വസ്ത 
നികുതി 1- 4 - 2007 മുതൽ പരിഷ്ക്കരിക്കുന്നതിന്റെമുന്നോടി 
യായി നഗരസഭാ പ്രദേശത്തെയാകെ പ്രാഥമികം, ദ്വിതീയം, 
തൃതീയം എന്നിങ്ങനെമൂന്ന് മേഖലകളാക്കി തിരിച്ചുകൊണ്ടും, 
നികുതി നിരക്ക് പുതുക്കിക്കൊണ്ടുമുള്ള കരട് നിർദ്ദേശം 13 -5 
- 2008 - ലെ 45 - ാം നമ്പർ തീരു മാ ന പ കാരം മുനിസിപ്പൽ 
കൗൺസിൽ അംഗീകരിക്കുകയും അതു പ്രകാരമുള്ള കരട് 
വിഞ്ജാപനം പൊതുജനങ്ങളുടെ അറിവിലേയ്ക്കായി ദിനപ്രത 
ങ്ങളിലും 2008 ജൂൺ 7 - ലെ ഗസറ്റിലും ഓഫീസ് നോട്ടീസ് 
ബോർഡിലും പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും 
സമർപ്പിക്കുവാൻ അവസരം നൽകിയിരുന്നതുമാണ്. നിശ്ചിത സമ 
യപരിധിക്കകം ലഭിച്ച ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും പരിശോ 
ധിച്ചതിനുശേഷം കരട് വിജ്ഞാപനം 23 - 9 - 2008 -ാം തീയതി 
യിലെ - 15 - ാം 

നമ്പർ 
തീരു മാനപ്രകാരം മുനിസിപ്പൽ കൗൺസിൽ സ്ഥിര പ്പെ 
ടുത്തിയിരിക്കുന്നു. 

- ഒന്നാം തരം, രണ്ടാംതരം (എൽ1, എൽ 2) റോഡുകളുടെ 
പട്ടികയും മേൽപ്പറഞ്ഞ തീരു മാനപ്രകാരം കൗൺസിൽ 
അംഗീകരിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ മഞ്ചേരി നഗരസഭാ 
പ്രദേശത്തെ വസ്തു നികുതി കണക്കാക്കുന്നതിനായി താഴെ 
പറയുന്ന മേഖലകളാക്കി തിരിച്ചു കൊണ്ട് 1- 4 - 2007 മുതൽ 
മുൻകാല പ്രാബ ല്യ ത്തോടെ വസ്തു നികുതി താഴെ 
പറയും പ്രകാരം പുതുക്കി നിശ്ചയിച്ചു കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


(2) മഞ്ചേരി- പാണിക്കാട് റോഡ് മാലാംകുളം സർവ്വീസ് 

സ്റ്റേഷൻ വരെ മെയിൻ റോഡിലേക്ക് പ്രവേശന 
കവാടമുള്ള കെട്ടിടങ്ങളും പ്ലോട്ടുകളും 
( 3) മഞ്ചേരി- മലപ്പുറം റോഡ്മുനിസിപ്പൽ അതിർത്തിവരെ 

മെയിൻ റോഡിലേക്ക് പ്രവേശന കവാടമുള്ള കെട്ടിട 
ങ്ങളും പ്ലോട്ടുകളും 
( 4) മഞ്ചേരി- കോഴിക്കോട് റോഡ് മിസിരിപള്ളി വരെ 

മെയിൻ റോഡി ലേക്ക് പ്രവേശന കവാ ട മു ള്ള 

കെട്ടിടങ്ങളും, പ്ലോട്ടുകളും 
( 5) മഞ്ചേരി- അ രീക്കോട് റോഡ് ചെട്ടി യ ങ്ങാടി 

അത്താണിക്കൽവരെ മെയിൻ റോഡിലേക്ക് പ്രവേശന 

കവാടമുള്ള കെട്ടിടങ്ങളും പ്ലോട്ടുകളും 
( 6) സി. എച്ച്. ബൈപാസ്, രാജീവ്ഗാന്ധി ബൈപാസ്, 
കച്ചേ രി പ്പടി- തുറയ് ക്ക ൽ ബൈപാസ് എന്നീ 
റോഡുകളിലേക്ക് പ്രവേശനകവാടമുള്ള കെട്ടിടങ്ങ 
ളും , പ്ലോട്ടുകളും ടി ബൈപാസുകൾക്ക് ഉള്ളിൽ 

വരുന്ന പ്രദേശങ്ങളും 
(7) കച്ചേരിപ്പടി- പാണ്ടിക്കാട് റോഡ് ബൈപാസിൽ 
കച്ചേരിപ്പടി മുതൽ വായനശാലവരെയും അവിടെ 
നിന്ന് വടക്കോട്ട് അടിക്കുളം റോഡ്വഴി പുതിയ 
ബസ്സ്സ്റ്റാന്റിന് തൊട്ടുള്ള പാണ്ടിക്കാട് റോഡു 
വരെയുള്ള പ്രദേശങ്ങൾ 


( ബി ) ദ്വിതീയമേഖല : 


- (1) വാർഡുകൾ 14, 12, 8, 6, 30, 15 , 33 


( 2) മഞ്ചേരി- കിഴിശ്ശേരി റോഡിൽ നഗര സഭാ തിർത്തി 
വരെയും ടി റോഡിലേക്ക് പ്രവേശന കവാടമുള്ള 

കെട്ടിടങ്ങളും പ്ലോട്ടുകളും 
-മഞ്ചേരി-പാണ്ടിക്കാട് റോഡ് മാലാംകുളം സർവ്വീസ് 

സ്റ്റേഷൻ മുതൽ കിഴക്കോട്ട് നഗ ര സഭാതിർത്തി 
വരെയുള്ള റോഡിലേക്ക് പ്രവേശന കവാടമുള്ള കെട്ടി 
ടങ്ങളും പ്ലോട്ടുകളും 


(4) മഞ്ചേരി- അരീക്കോട് റോഡ് അത്താണിക്കൽ മുതൽ 

നഗരസഭാതിർത്തിവരെയുള്ള റോഡിലേക്ക് പ്രവേശന 
കവാടമുള്ള കെട്ടിടങ്ങളും പ്ലോട്ടുകളും. 


( 5 ) - മഞ്ചേരി- കോഴിക്കോട് റോഡ് മിസിരിപള്ളിമുതൽ 
അതിർത്തിവരെ റോഡിലേക്ക് പ്രവേശന കവാടമുള്ള 
കെട്ടിടങ്ങളും പ്ലോട്ടുകളും. 


(6 ) മഞ്ചേരി-പൂക്കോട്ടൂർ റോഡ് ബൈപ്പാസ് മുതൽ 

നഗരാതിർത്തിവരെയുള്ള റോഡിലേക്ക് പ്രവേശന 
കവാടമുള്ള കെട്ടിടങ്ങളും പ്ലോട്ടുകളും. 


(7) മഞ്ചേരി- നിലമ്പൂർ റോഡ് നെല്ലിപ്പറമ്പ് ജംഗ്ഷൻ 
മുതൽ നഗരസഭാ തിർത്തിവരെയുള്ള റോഡിലേക്ക് 
പ്രവേശന കവാടമുള്ള കെട്ടിടങ്ങളും പ്ലോട്ടുകളും. 


( സി ) തൃതീയ മേഖല : 

പാഥ മി കം , ദ്വിതീയം എന്നീ മേഖ ല ക ളിൽ 
ഉൾപ്പെടാത്തതും നഗരസഭാ പരിധിയിലുള്ളതുമായ 
എല്ലാ പ്രദേശങ്ങളും. 


നികുതി നിരക്കുകൾ: 


1. വാസഗൃഹങ്ങൾ : ആദ്യവർഷം ച . മീ . വർഷ 

ത്തിൽ 8 രൂപ,രണ്ടാം വർഷം 

മുതൽ ച . മീ . 10 രൂപ. 
വ്യവസായിക 
റിന് വർഷത്തിൽ 20 രൂപ. 
ആവശ്യങ്ങൾക്കുള്ള 
കെട്ടിടങ്ങൾക്ക് 
കച്ചവടാവശ്യങ്ങൾ, : ച . മീറ്ററിന് വർഷത്തിൽ 
മറ്റ് ആവശ്യങ്ങൾ 100 രൂപ. 
എന്നിവയ്ക്കുള്ള 

കെട്ടിടങ്ങളും 
മൊബൈൽ ടവറും 


മുനിസിപ്പൽ ഓഫീസ്, 
മഞ്ചേരി. 


ഡോ . സാംജി ഡേവിഡ്, 

സെക്രട്ടറി. 


